Kerala Gazette No. 42 dated 26th October 2010 . 
PART II 


PUBLIC WORKS DEPARTMENT 


പണി ചെയ്തുതീർക്കേണ്ട കാലാവധി - 12 മാസം. 

പൊതു മ രാ മത്ത് വകു പ്പിൽ നില വിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. വിശദ വിവരങ്ങൾ 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഈ ആഫീസിൽനിന്നും 
അന്വേഷിച്ചറിയാവുന്നതാണ്. 
Office of the Superintending 
Engineer, National Highway 
South Circle , 

( Sd.) 
Thiruvananthapuram . Superintending Engineer. 


PRE -QUALIFICATION TENDER EXTENSION NOTICE 


PRE - QUALIFICATION TENDER NOTICE 
No . TN ( G )-555( 3). 

13th September 2010 . 
Competitive postal tenders in sealed cover 
superscribing the name of work is invited under two cover 
system for and on behalf of the Governor of Kerala by the 
undersigned from ‘ A ’ Class or equivalent registered 
contractors ( individual/firm ) of the KPW Department upto 
4 p . m . on 16 - 11 - 2010 . The department will not be 
responsible in any way for the non -receipt of tenders in 
time due to the postal or any other delay . 

Tender No. — 16 /SENH /SC /2010 -11. 

Name of work with PAC — NH 47 -CRF- 2010 - 11 
Improvements to Thrikunnapuzha -Mavelikkara via . 
Nangiarkulangara Road Ch . 0 /00 to 15/300 — Rs. 702 lakh . 

E . M. D - Rs. 14. 04 lakh. 

Cost of tender form - Rs. 25,000 + 4 % VAT +1 % Cess. 
| Date and time of issue of tender form - 2 -11- 2010 to 
4- 11- 2010 upto 1 p . m . 

Date and time of opening of tender - 16 - 11 - 2010 
upto 4 . 30 p . m . 

Period of completion — 12 months. 

All the conditions in Kerala PWD are applicable to 
this tender also . Further details , if required can be had 
from this office during working hours. 

കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ദേശീയ പാത വിഭാഗം, ദക്ഷിണ മേഖല , തിരുവനന്തപുരം 
താഴെ പ റ യുന്ന പണി ക്കാ യി മൽ സ ര സ്വ ഭാ വമുള്ള 
ദർഘാസുകൾ അംഗീകൃത കരാറുകാരിൽ നിന്നും ക്ഷണിച്ചു 

കൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 2 - 11-2010 മുതൽ 4 - 11 - 2010 
ഉച്ചയ്ക്ക് 1 മണിവരെ മുകളിൽപ്പറഞ്ഞ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതും 16 - 11- 2010, 4 മണിവരെ പൂരിപ്പിച്ച ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം വൈകുന്നേരം 4.30 - ന് 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 

ദർഘാസ് നമ്പർ 16 / എസ്. ഇ .എൻ.എച്ച്. എസ്. സി./ 2010 -11. 
| പ്രവർത്തിയുടെ പേരും അടങ്കൽത്തുകയും എൻ.എച്ച്. 
47 - സി. ആർ. എഫ്./2010 -11 - തൃക്കുന്നപുഴ- (നങ്ങ്യാർക്കുളങ്ങര 
വഴി) മാവേലിക്കര റോഡ്- ചെയിനേജ് 0/ 00 മുതൽ 15 / 300 വരെ 
പുനരുദ്ധാരണം - രൂപ 702 ലക്ഷം. 
- നിരതദ്രവ്യം -രൂപ 14. 04 ലക്ഷം. 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 25,000 + 4 % വാറ്റ് + 
1 % സെസ്സ്. 

ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന തീയതിയും 
സമയവും 2 - 11 - 2010 മുതൽ 4 - 11- 2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 

കരാറുകാരനുവേണ്ട യോഗ്യത " എ ക്ലാസ്സ്. 


| No, DB- 8/2390/2010 . 

| 20th September 2010. 
The tender for pre -qualification and execution of the 
following work is invited by the undersigned from 
financially sound and well experienced Registered 
" A class Contractors / Firms of Kerala Public Works/ 
Irrigation Department who have successfully completed 
at least one similar work costing more than 40 % 
(Forty percentage ) of the Estimate P. A .C . of work during 
the last five years . The application for tender schedule 
should supported by certificate of prior experience in 
work as mentioned above obtained from agreement 
authority and tender schedule will be issued only to 
those who satisfy this condition . Necessary certificate in 
this effect shall be produced from the officers concerned 
not below the rank of Executive Engineer. Tenders 
should be submitted so as to reach the undersigned on 
or before date and time prescribed for the work as below 
by Registered Post/Speed Post. The receipt in form T. R . 
5 towards the purchase of tender schedule should be 
enclosed along the tender documents. 

Tender No . — P. Q . 5/SESC /2010 -11. 

Name of work — Construction of Kumbalangi Bridge 
in Ezhupunna Kumbalangi road ( Balance work ). 

Estimate P.A . C .— Rs. 216 lakh . 
Nature of work — Approach Road to Kumbalangi Bridge. 
E . M.D : -- Rs. 50,000 . 
Cost of tender documents - Rs. 25,000 + S . T. 

Date and time of sale of tender documents — 10 - 11- 2010 
to 12 -11- 2010 upto 3 p . m . 

Last date and time of receipt of tender - 19 - 11- 2010 
upto 4 p .m . 

- Date and time of opening of tender - 19 - 11 - 2010 
at 4 .30 p . m . 


Time of completion — 10 months. 

All the conditions prevailing in this department 
regarding tender pre - qualification are applicable to this 
tender also . Further details , if required can be had from 
the office during working hours. 


ദർഘാസ് പരസ്യം 

[ നമ്പർ 02/ 2010 -11] 
നമ്പർ ഇ .എൽ. ടി.എൻ.02 / 2010- 11. 2010 ഒക്ടോബർ 28. 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, വൈദ്യുതി വിഭാഗം, മലപ്പുറം താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്ത " സി ക്ലാസ്സും അതിനുമുകളിലുമുള്ള ഇലക്ട്രിക്കൽ 
കരാറുകാരിൽനിന്നും 28 - 10 - 2010 വൈകുന്നേരം 4 മണിവരെ 
മത്സര സ്വഭാ വമുള്ള മുദവെച്ച് ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ അന്നേ ദിവസം വൈകുന്നേരം 
4 .30 - ന് ഹാജരുള്ള കരാ റു കാ രുടെ സാന്നിദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 


ക്രമ 
- നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽത്തുകയും 


നിരതദ്രവ്യം 
രൂപ് 


- ( 1) 


200 


400 


400 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, നിരത്തുകളും പാലങ്ങളും, 
ദക്ഷിണമേഖല , തിരുവനന്തപുരം ചുവടെ ചേർത്തിരിക്കുന്ന 
പ്രവൃത്തിക്ക് പരിചയസമ്പന്നരും സാമ്പത്തികശേഷിയുള്ളവരും 
ഈ പ്രവൃത്തിയുടെ 40 % - ൽ കുറയാത്ത തുകയ്ക്കുള്ള 
സമാനമായ ഏതെങ്കിലും ഒരു പണി ( ഒറ്റപ്പണി) കഴിഞ്ഞ 
അഞ്ചുവർഷത്തിനകം ചെയ്തുതീർത്തിട്ടുള്ളവരുമായ " എ ക്ലാസ് 
കരാറുകാർ / സ്ഥാപനങ്ങൾ എന്നിവരിൽനിന്നും മുൻ യോഗ്യതാ 
നിർണ്ണയത്തിനും പ്രവൃത്തിയേറ്റെടുത്തു നടത്തുന്നതിനുമുള്ള 
ദർഘാസുകൾ പ്രത്യേകം മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . ടെണ്ടർ പ്രമാണം വാങ്ങുമ്പോൾ ലഭിക്കുന്ന 
ഫാറം ടി . ആർ. 5 പ്രകാരമുള്ള രസീത് ടെണ്ടറിനോടൊപ്പം 
ഉൾക്കൊള്ളിക്കേണ്ടതാണ്. പ്രസ്തുത പണിയുടെ 40 % - ൽ 
കുറയാത്തതും സമാന സ്വഭാവമുള്ളതുമായ പണികൾക്ക് 
എക്സികട്ടീവ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് 
ഷെഡ്യൂളിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
ഓഫീസിൽനിന്നും താഴെ പറയുന്ന പ്രവൃത്തി ദിവസങ്ങളിൽ 
25,000 രൂപയും വിൽപ്പന നികുതിയും അടച്ച് അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പംമുൻപരിചയം സംബന്ധിച്ച 
എഗ്രിമെന്റ് അധികാരികളുടെ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കിയാൽ 
മാത്രമേ ദർഘാസ് വിതരണം ചെയ്യുകയുള്ളു. പൂരിപ്പിച്ച് 
ടെണ്ടറുകൾ നിശ്ചയിക്കപ്പെട്ട തീയതിയും സമയത്തിനും 
മുൻപായി രജിസ്ട്രർഡ് പോസ്റ്റിലോ സ്പീഡ് പോസ്റ്റിലോ 
ലഭിക്കേണ്ടതാണ്. 

ദർഘാസ് നമ്പർ - പി. ക്യൂ . 5/എസ്. ഇ .എസ്. സി./2010- 11. 

പ്രവൃത്തിയുടെ പേര് - കുമ്പളങ്ങി പാലത്തിന്റെ നിർമ്മാണം 
( ബാക്കി പണികൾ). 

അടങ്കൽത്തുക - രൂപ 216 ലക്ഷം. 
പണിയുടെ സ്വഭാവം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം. 
നിരതദ്രവ്യം - രൂപ 50 ,000. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 25,000 + വി. നി . 

ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 10 -11- 2010 
മുതൽ 12 - 11- 2010, 3 മണിവരെ. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 19 - 11- 2010, 4 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 19 - 11 - 2010, 
4. 30 മണി. 


1,000 


850 


400 


1 മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ പോസ്റ്റ് 

ഓഫീസിലെ അടിയന്തിര അറ്റകുറ്റപ്പണികൾ 
രൂപ 7,903 
മലപ്പുറം ഫയർ ആന്റ് റെസ്ക് സ്റ്റേഷനിൽ 
നമ്പർ A2 സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെ വൈദ്യുത 

സംവിധാനങ്ങൾ പുതുക്കൽ - രൂപ 14,998 
3 മലപ്പുറം എം . എസ്. പി. ക്യാമ്പ് ഹോസ്പിറ്റ 
ലിലെ വൈദ്യുത സംവി ധാ ന ങ്ങ ളുടെ 
അടിയന്തിര അറ്റകുറ്റപ്പണികൾ രൂപ 14,998 
പൊന്നാനി ലീഗൽ മെട്രോളജി ഓഫീസിലെ 
പുനർ വൈദ്യുതീകരണം - രൂപ 40, 000 
- പൊന്നാനി ടി . ബി. ക്ലിനിക്കൽ പമ്പിനും 

സ്റ്റാ ൻ ഇബ 1 H P ഔ പ്പ ൺ ഇവ ൽ 
സബ്മേഴ്സിബിൾ പമ്പിനും UG cable 
കണക്ഷൻ നൽകൽ - രൂപ 32, 397 
നിലമ്പൂരിലെ എം . ആർ. എസ്. മഞ്ചേരിയുടെ 
ഹോസ്റ്റലിലെ പഴയ ബ്ലോക്കിലെ (രണ്ടാം 
ബ്ലോക്ക്-ഒന്നാംനില ) അടിയന്തിര അറ്റകുറ്റ 
പണികൾ - രൂപ 14 ,907 
നിലമ്പൂരിലെ എം . ആർ. എസ്. മഞ്ചേരിയുടെ 
സ്കൂൾ ബ്ലോക്കിലെ (ഒന്നാംനില - ഒന്നാം 

ബ്ലോക്ക്) വൈദ്യുത സംവിധാനങ്ങളുടെ 
അടിയന്തിര അറ്റകുറ്റപ്പണികൾ രൂപ 14,947 
മല പ്പുറം എം . എ സ് . പി . ക്യാമ്പില 
കിച്ചണിലേയും ഡൈനിംഗ് ഹാളിലേയും 
വൈദ്യുത സംവിധാനങ്ങളുടെപുതുക്കൽ 
രൂപ 14, 983 
മലപ്പുറം എം . എസ്. പി. ക്യാമ്പിലെ ബറ്റാലിയൻ 
ട്രാൻസ്പോർട്ട് ഓഫീസിലെ വൈദ്യുത 
സം വി ധാ ന ങ്ങ ളു ടെ പു തു ക്ക ൽ - 
രൂപ 45,591 
10 മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ കളക്ടറേറ്റിൽ 

10KVA DG Set- ന് എർത്തിംഗ് നൽകൽ 
രൂപ് 14, 998 
കോട്ട ക്ക ൽ ഗ മ ൺ മെ ന്റ് ആ യൂ ർ വ ദ 
ഹോസ്പിറ്റലിലെ ഓഫീസിലെയും വാർഡ് 
ബ്ലോക്കിലേയും വൈദ്യുത സംവിധാനങ്ങളുടെ 
- അടിയന്തിര അറ്റകുറ്റപ്പണികൾ രൂപ 14 ,994 


400 


400 


9 


കാലാവധി - 10 മാസം. 


1, 150 


പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് പരിഗണനയ്ക്കുള്ള 
മറ്റ് അനുബന്ധ നിയമങ്ങൾ ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. 


400 


Office of the Superintending Engineer, ( Sd.) 
Roads and Bridges, South Circle, Superintending 
Thiruvananthapuram . 

Engineer 
(For and on behalf of the 
- Governor of Kerala ). 


400 


( 1) 


(2) 


(3) 


ലഘദർഘാസ് പരസ്യം 


250 


12 കോട്ടക്കലിലെ പി. ഡബ്ല . ഡി. റസ്റ്റ്ഹൗസിലെ 

VIP റൂറൂമിലെ കേടുവന്ന വാട്ടർ ഹീറ്റർ മാറ്റി 

സ്ഥാപിക്കൽ - രൂപ 8,906 
13 തിരൂരിലെ പി. ഡബ്ല് . ഡി. റസ്റ്റ് ഹൗസിലെ 

കേടുവന്ന സ്ട്രീറ്റ് ലൈറ്റിന്റെയും വൈദ്യുത 
സംവിധാനങ്ങളുടെയും അടിയന്തിര അറ്റകുറ്റ 
പണികൾ - രൂപ് 14, 897 


നമ്പർ ഇ . ഇ . ഡി1/ ടി .എൻ./ 2010 (1). 2010 ഒക്ടോബർ 1. 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
നിരത്തുകളും പാലങ്ങളും വിഭാഗം, വടകര താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് ദർഘാസുകൾ നിശ്ചിത യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽനിന്നും ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസ് സ്വീക രിക്കുന്ന അന്നേദിവസം വൈകുന്നേരം 
4.30 മണിക്ക് അവ തുറക്കുന്നതാണ്. 


400 


14 


കമ 
- നമ്പർ 


- പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽത്തുകയും 


നിരതദ്രവ്യം 
രൂപ 


293 


(1) 


( 2 ) 


400 


350 


15 , 000 


തിരൂരിലെ പി . ഡബ്ല . ഡി . റസ്റ്റ് ഹൗസിലെ 
VIP റൂമിലെ കേടുവന്ന വാട്ടർ ഹീറ്റർ മാറ്റി 
സ്ഥാപിക്കലും വൈദ്യുതി സംവിധാനങ്ങളുടെ 

അടിയന്തിര അറ്റകുറ്റപ്പണികളും - രൂപ 14,680 
15 മഞ്ചേരി ജില്ലാ കോടതിയിൽ ഇൻവെർട്ടർ 

യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് സംവിധാനങ്ങൾ 

ഒരുക്കൽ - രൂപ 13,377 
16 മഞ്ചേരിയിലെ JFCM- ലും MACT - ലും 

ഇൻവെർട്ടർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് 
സംവിധാനങ്ങൾ ഒരുക്കൽ - രൂപ 14 ,995 
കേരളാദീശ്വരപുരം ഐ . ടി. സി. ( SCDD ) - ൽ 
പുതിയതായി നിർമ്മിച്ച വാച്ച്മാൻ കേബിന്റെയും 
കമ്പ്യൂട്ടർ കേബിന്റെയും വൈദ്യുതീകരണം 
രൂപ 15,969 

- 
18 മ ല പ്പുറം സിവിൽ സ്റ്റേഷ നിൽ ജില്ലാ 

കളക്ടറേറ്റിൽ 10KVA DG Set-നുവേണ്ടിയുള്ള 
അഡീഷണൽ ഇലക്ട്രിഫിക്കേഷൻ നൽകൽ - 
രൂപ് 14, 969 


ഉപരിതലം പുതുക്കൽ 
1 തലശ്ശേരി ബാവലി റോഡ് കി. മീ . 39 / 500 മുതൽ 

40/ 00 വരെ രൂപ 6 ലക്ഷം 
2 തലശ്ശേരി ബാവലി റോഡ് കി . മീ . 48 / 400 മുതൽ 

49 / 400 വരെ - രൂപ് 12 ലക്ഷം 
3 പൂ ഴി ത്തോട് പടി ഞ്ഞാറെത്തറ റോഡ് 

കി . മീ . 25/ 225 മുതൽ 26 / 225 വരെ രൂപ 8 ലക്ഷം 
4 തലശ്ശേരി ബാവലി റോഡ് കി. മീ. 44/ 00 മുതൽ 

45 / 00 വരെ- - രൂപ് 15 ലക്ഷം 


30,000 


400 


20,000 


37, 500 


400 


30 ,000 


400 


37, 500 


37 , 500 


30 ,000 


20 


5 കടിയങ്ങാട് പെരുവണ്ണാമൂഴി റോഡ് കി. മീ . 1/ 150 

മുതൽ 2 /050 വരെ രൂപ 12 ലക്ഷം 
- കൊട്ടിയൂർ ബോയ്സ്ടൗൺ റോഡ് കി. മീ . 0/ 000 

മുതൽ 1/250 വരെ -രൂപ 15 ലക്ഷം 
7 തലശ്ശേരി ബാവലി റോഡ് കി. മീ. 45/ 00 മുതൽ 

46 / 00 വരെ രൂപ് 15 ലക്ഷം 
- 8 കടിയങ്ങാട് പെരുവണ്ണാമൂഴി റോഡ് കി . മീ. 3 / 00 

മുതൽ 4/ 000 വരെ രൂപ 12 ലക്ഷം 
തലശ്ശേരി ബാവലി റോഡ് കി. മീ. 40/ 00 മുതൽ 

41/ 000 വരെ രൂപ 15 ലക്ഷം 
10 കൊട്ടിയൂർ ബോയ്സ്ടൗൺ റോഡ് കി. മീ. 1/ 250 

മുതൽ 2/ 500 വരെ രൂപ 15 ലക്ഷം 
11 പൂ ഴി ത്തോട് പടി ഞഞ്ഞാ മ ത്തറ റോ ഡ് 

കി. മീ . 22 / 800 മുതൽ 24 / 880 വരെ രൂപ 15 ലക്ഷം 
12 പേരു വ ണ്ണാ മൂഴി പൂ ഴി തോട് റോ ഡ് 

കി. മീ . 1/450 മുതൽ 3700 വരെ രൂപ 15 ലക്ഷം 
13 കൊട്ടിയൂർ ബോയ്സ്ടൗൺ റോഡ് കി . മീ . 2 / 500 

മുതൽ 3 / 000 വരെ രൂപ 6 ലക്ഷം 


37 ,500 


37 ,500 


19 മല പ്പുറം സിവിൽ സ്റ്റേഷ നിൽ ജില്ലാ 

കളക്ടറേറ്റിൽ നിലവിലുള്ള 10KVA DG Set 
പുതിയ സ്ഥലത്തേക്ക് മാറ്റിവെയ്ക്കൽ 
രൂപ 14,977 

400 
- നിലമ്പൂരിലെ മഞ്ചേരി എം . ആർ.എസ്.സ്കൂൾ 

ബ്ലോക്കിലെ (താഴെ നില -ഒന്നാം ബ്ലോക്ക്) 

അടിയന്തിര അറ്റകുറ്റപ്പണികൾ രൂപ 14,944 400 
21 തിരൂരിലെ സബ് ട്രഷറിയിൽ പുതുതായി 

നിർ മ്മിച്ച കെ ബി നു ക ളി ൽ ക മ്പട്ടർ 

നോഡുകൾ സ്ഥാപിക്കൽ- രൂപ 14, 933 
22 കാടാ മ്പു ഴ യിൽ പുതു തായി നിർമ്മിച്ച് 

കംഫർട്ട് സ്റ്റേഷനിൽ സബ്മേഴ്സിബിൾ 
പമ്പ് സെറ്റ് സ്ഥാപിക്കൽ - രൂപ 49, 000 1, 250 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 7 ദിവസം. 

ദർ ഘാ സു ക ളിൽ പങ്കെ ടു ക്കാൻ യോഗ്യ ത യുള്ള 
കരാറുകാരിൽ നിന്നും 28 - 10 - 2010 , 1 മണി വരെ ദർഘാസ് 
പ്രമാണങ്ങൾക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് 
സംബന്ധമായ മറ്റെല്ലാ വിവരങ്ങളും ഈ ആഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ മറ്റെല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


400 


37,500 


37,500 


15 , 000 


ഓവുചാൽ പുനർ നിർമ്മാണം 


- 14 കൊട്ടിയൂർ ബോയ്സ് ടൗൺ റോഡ് കി. മീ . 

5 / 300 മുതൽ 5/ 900 വരെ രൂപ 7 ലക്ഷം 


17 ,500 


ഓവുചാൽ നിർമ്മാണം 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
മലപ്പുറം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


15 കൊട്ടിയൂർ ബോയ്സ് ടൗൺ റോഡ് കി. മീ . 

1/ 785 മുതൽ 1 /935 വരെ -രൂപ 4 ലക്ഷം | 10, 000 
16 പേരു വ ണ്ണാ മൂഴി പൂ ഴി ത്തോട് റോഡ് 

കി. മീ . 6 / 500 മുതൽ 7/ 100 വരെ രൂപ 8 ലക്ഷം 20, 000 


ദർ ഘാ സ് സ്വീക രി ക്കുന്ന അ വ സാ ന തീയതിയും 
സമയവും 11-11 - 2010 , 4 മണി വരെ. 


കരാറുകാരുടെ യോഗ്യത " സി ക്ലാസ്സും ഉപരിയും. 


30, 000 


പ്രവൃത്തിപൂർത്തിയാക്കേണ്ട കാലാവധി - 3 മാസം. 


12, 500 


കലുങ്ക് പുനർനിർമ്മാണം 
17 തലശ്ശേരി ബാവലി റോഡ് കി . മീ . 46 / 280 

രൂപ് 12 ലക്ഷം 
തലശ്ശേരി ബാവലി റോഡ് കി . മീ . 42 / 365 - 

രൂപ് 5 ലക്ഷം 
19 തലശ്ശേരി ബാവലി റോഡ് കി. മീ . 47 / 700 
രൂപ് 7 ലക്ഷം 

അടിയന്തിര പാർശ്വഭിത്തി നിർമ്മാണം 
20 തലശ്ശേരി ബാവലി റോഡ് കി . മീ . 48/ 400 മുതൽ 

48 480 വരെ രൂപ 13 ലക്ഷം 
21 കൊട്ടിയൂർ ബോയ്സ്ടൗൺ റോഡ് കി. മീ . 5 / 610 

മുതൽ 650 വരെ രൂപ 15 ലക്ഷം 


17 ,500 


32, 500 


ടെണ്ടർ ഫോമും ഷെഡ്യൂളും കരാറുകാർ പൊതുമരാമത്ത് 
വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് 
എടുക്കേണ്ടതും ഫോമിന്റെ വില ( നികു തി യ ട ക്കം ) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, വയനാട് റോഡ് ഡിവിഷൻ, 
വടകര - 4 എന്ന് മാറാവുന്നവിധം ബാങ്ക് ഡിമാന്റ് ഡാറ്റായി 
ടെണ്ടറിനോടൊപ്പം ഹാജരാക്കേണ്ടതുമാണ്. ചെക്കുകളോ 
മറ്റേതെങ്കിലും തരത്തിലുള്ള ഒടുക്കലുകളോ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസ്, നിര തദവ്യം, 100 രൂപയുടെമുദ്രപത്ര ത്തിൽ 
പൂർണ്ണ രൂപ ത്തിലുള്ള പാഥ മിക ഉട മ്പ ടി , ദർഘാസ് 
ഫോറത്തിന്റെ വിലയായ ഡ്രാഫ്റ്റ് എന്നിവ പോസ്റ്റ് അല്ലെങ്കിൽ 
അംഗീകൃത കൊറിയർ വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 


37 ,500 


കാര്യേജ് വേ വീതികൂട്ടൽ 


22 


പ ര വ ണ്ണാ മൂഴി പൂ ഴി ത്താട് റോ ഡ് 
കി . മീ . 4/ 600 മുതൽ 5/ 100 വരെ രൂപ 13.50 ലക്ഷം 


33,750 


ഹെയർപിൻ വളവ് അഭിവൃദ്ധിപ്പെടുത്തൽ 
23 തലശ്ശേരി ബാവലി റോഡിൽ 1 -ാം നമ്പർ 

- വളവ് കി . മീ . 47 / 210 - രൂപ 15 ലക്ഷം 


37, 500 


ദർഘാസു കൾ സംബന്ധിച്ച എല്ലാ നിബ ന്ധ നകളും 
ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽനിന്നും പ്രവൃത്തി സമയ ങ്ങ ളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വിലയും നികുതിയും ക്രമനമ്പർ 
1- നും 13 - നും രൂപ 1,200 + 37 , ക്രമനമ്പർ 2, 5, 8, 17 ഇവയ്ക്ക് 
രൂപ 1, 800 + 55, കമനമ്പർ 3 - നും 16 - നും രൂപ 1,500 + 46 , 

കമന മ്പർ 4, 6 , 7 , 9 , 10 , 11, 12, 21, 23 ഇവയ്ക്ക് രൂപ 
2,300 + 70, ക്രമനമ്പർ 14 - നും 19 - നും രൂപ 1,400 + 43, ക്രമനമ്പർ 
15 - ന് രൂപ 800 + 25, ക്രമനമ്പർ 18 - ന് രൂപ 1,000 + 31, ക്രമനമ്പർ 
20 - ന് രൂപ 2,000 + 61, ക്രമനമ്പർ 22 - ന് രൂപ 2, 100 + 64. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം, ( ഒപ്പ്) 
- വയനാട് റോഡ്സ് വിഭാഗം, 

എക്സിക്യൂട്ടീവ് 
വടകര. 

എഞ്ചിനീയർ. 


